Re 


Government of Kerala 
കേരള സർക്കാർ 

2008 


Reg. No . രജി. നമ്പർ 
KLITV ( Ny122006- 2008 


| A 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


THIRUVANANTHAPURAM , TUESDAY 
തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 53 


21st October 2008 
2008 ഒക്ടോബർ 21 
29th Aswina 1930 
1930 ആശ്വിനം 29 


നമ്പർ 


PART III 
Stores Purchase 


Technical Education Department 


SHORT TENDER EXTENSION NOTICE 


As per the reader condition the tenderer should 
send along with his tender an agreement executed and 
signed in Kerala Stamp Paper of value Rs. 50 and an 
Earnest Money Deposit 1 % of the total cost 
of the articles tendered . Tenders without agreement 
and EMD will be rejected . 


No. PI | 668/ GECB/ 2008 . 


| 19th September 2008 . 


Scaled tenders are invited for the Purchase of 
Various Computer items in the Information 
Technology Department of Government Engineering 
College, Barton Hill, Thiruvananthapuram . Detailed! 
list of items and specifications with the tender . 


Those who want the tender form by post should 
sond Rs. 50 by Money Order to the undersigned . 
Outside firms who desire to get Kerala Stamp Paper 
should send an additional amount of Rs. 60 along with 
the cost of tender form . 


The tenders should be superscribed as “ Tender 
No . Pl / 668 / GECB/ 2008 dire " on 30 -10 - 2008 and 
addressed to the undersigned to reach him before 
30- 10 - 2008 at 3 p . m . Late tenders will not be 
accepted . The tenders will be opened at 11 a . m . on 
31- 10 - 2008 in the presence of such tenderers or their 
authorised representatives who may be present at 
that time. 


- തിരുവനന്തപുരം ബാർട്ടൺഹിൽ ഗവൺമെൻറ് 
എഞ്ചിനീയറിംഗ് കോളേജിലെ ഐ ററി . ഡിപ്പാർട്ടു 
മെൻറിന് ആവശ്യമായ കമ്പ്യൂട്ടർ സാമ ഗീകൾ 
സപ്ലെ ചെയ്യുന്നതിലേക്കായി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . വിശദ വിവരം ടെണ്ടറി 
നോടൊപ്പം ആഫീസിൽ ലഭ്യമാണ്. 


Intending tenderers may on application to the 
undersigned to obtain the requisite tender form on 
which tenders should be submitted . Application for the 
tender form should be accompanied by cash remittance 
of Rs. 150 + VAT 12. 5 % = 169, which is the price 
fixed for the same and which is non - refundable 
under any circumstances. The tender forms are 
not transferable . Sale of tender forms will be closed 
at 30 - 10 - 2008, at 2 p . m . Cheques, Stamps, Demand 
Drafts etc ., will not be accepted towards the cost 
of the form nor will the formsbe sent by V . P . P . 
Duplicate tender forms if required will be issued at 
the rate of Rs. 113 per copy. 


- ദർഘാസ സമർപ്പിക്കുന്ന കവറിനുമുകളിൽ 
ദർഘാസ് നമ്പർ പി1, 668/2008, ജി , ഇ . സി . ബി . 
തീയതി 30 -10 - 2008 എന്ന് രേഖപ്പെടുത്തിതാഴെ ഒപ്പിട്ട 
ഉദ്യോഗസ്ഥന് 30. 10 . 2008 -ാം തീയതി 3 മണിക്ക് 
മുൻപ് സമർപ്പിക്കേണ്ടതാണ്, താമസിച്ച് കിട്ടുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ദർഘാസുക 
31 - 10 -2008 -ാം തീയതി രാവിലെ 11 മണിക്ക 
ദർഘാസുകൾ സമർപ്പിച്ച ആളുകളുടെ സാന്നിധ്യത്തിൽ 
ആധികാരികമായി തുറക്കുന്നതാണ്. 


ദർഘാസുകൾ ആവശ്യമുള്ളവർ 169 രൂപ വില 
നൽകി ദർഘാസ് ഫോറങ്ങൾ വാങ്ങേണ്ടതാണ് , 
30 -10 - 2008 -ാം തീയതി 2 മണിവരെ ദർഘാസ് ഫോറങ്ങൾ 
വാങ്ങാവുന്നതാണ് . ദർഘാസ് ഫോറങ്ങൾ യാതൊരു 
കാരണവശാലും കൊന്നും ചെയ്യാൻ പാടുള്ളതല്ല . 
ചെക്ക്, ഡാഫ റാ , പാസ്റ്ററൽ സ്ററാമ്പ 
തുടങ്ങിയവ സ്വീകരിക്കുന്നതല്ല . വി , പി . പി . ആയി 
83ഘാസ് ഫാറങ്ങൾ അയക്കുന്നതല്ല . ഡപ്പിക്കറ് 
ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർ ഒരു പ്രതി 
1 13 രൂപ കുടി അയയ്ക്ക ണ്ടതാണ്. 


ദർഘാസ് നിയമമനുസരിച്ച് ദർഘാസ് സമർപ്പി 
മ്പോൾ ദർഘാസിനോടൊപ്പം 50 രൂപ വിലയുളള ക 
മുദ്രപ്പത്രത്തിൽ സമ്മതപ്രതവും നിദ്രവ്യവും 
വയ്ക്ക ണ്ടതാണ്. സമ്മതപത്രവും നിരതദ്രവ്യവും 
ഇല്ലാത്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 
തപാൽവറി ആവശ്യമുളളവർ 5് രൂപ മണിയോർഡർ 
( പ്രിൻസിപ്പാൾ , ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് 
കാളജ്, ബാർട്ടൺഹിൽ, തിരുവനന്തപുരം എന്ന 
പരിൽ അയച്ചുതരണമാണ്. കേരളത്തിനുപുറത്തുള 
കമ്പനിക്കാർക്ക് കേരള മുദ്രപ്പത്രം ആവശ്യമാണെങ്കിൽ 
ദർഘാസ് ഫോറത്തിന്റെ വിലയോടൊപ്പം 60 രൂപ 
കുടി അധികമായി അയയ്ക്കുന്നതാണ്. 


Government Engineering 
College, Barton Hill, 
Thiruvananthapuram . 


(Sd . i 
Principal . 


SHORT TENDER EXTENSION NOTICE 
No , P1- 2935 /2008/ C.. 

22nd September 2008 . 
Scalcd tenders are invited for the supply of the following Teak Wood Desk and Bench for the use 
of Civil Engincering Department of College of Engineering , Thiruvananthapuram arc extended as 
detailed below : 
Tender Number 

Name of Items 
6/2008 / P1 | c (1) Teak wood slop desk of size 135 x 49 x 80 cm . - 25 Nos . 

(2 ) Teak wood Bench in the back rest of size 135 x 40 x 2 . 0 cm .- - 25 Nos. 
Cost of tender forms: 

Original - Rs. 150 . 
By Post ( Original) ---Rs. 490 . 
Duplicate -- Rs. 225 . 


Last date and time of sale of tender form - 5 - 11 -2008, 2 p . m . 
Last date and time of receipt of tender -- 6 -11-2008, 3 p . m . 
Date and time of opening of tenders -- 7- 11- 2008 , 11 a . m . 

Intending tenderers may on application to the undersigned to obtain the requisite tender form on 
which tenders should be submitted . Application for the tender form should be accompanied by a 
cash remittance of above prices fixed for the same and which is non -refundable under any circumstances . 
The tender forms are not transferable . Cost of tender form is only acceptable by money order or cash 
remittance to this office . As per tender condition the tenderer should sent along with this tender an agreement 
executed and signed in Kerala Stamp Paper value of Rs. 50 and Earnest Money Deposit 1 % of the 
total cost of the articles tendertd . Tenders without agreement, tender form and Earnest Money Deposit will 
be rejected . 

തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ 
വകുപ്പിൽ ആവശ്യമായ ബഞ്ചും ഡസ ക്കും ( തേക്കിൻ തടി) വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ 
നിന്നു . മുനവച്ച ദർഘാസുകൾ ക്ഷണിച്ചിരുന്നത് താഴെ പറയും പ്രകാരം ദിർഘിപ്പിരിക്കുന്നു . 


ദർഘാസ് നമ്പർ 


ഇനവിവരം 


6/2008/ പി ! സി 


- 


1 . സ്റ്റോപ്പ് ഡസക്ക് ( തേക്കിൻ തടി} - സൈസ്135x49x80 സെ . മി . - 25 എണ്ണം 
2 . ബഞ്ച് ( തേക്കിൻ തടി ) - സൈസ് 135 X 40x2 സെ . മീ - 25 എണ്ണം . 


ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ 450 രൂപ . 
ഡ്യൂപ്ലിക്കേറ്- 225 രൂപ , 
ാൽവി ഒറിജിനൽ 490 രൂപ. 
ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും സമയവും - 5- 11 - 2008, 2 മണി. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 6-11 - 2008 , 3 മണി. 
ദർഘാസം തുറക്കുന്ന തീയതിയും സമയവും - 7-11 - 2008, 11 മണി, 

ദർഘാസ് വില പണരായിട്ടോ മണിയോഡർ ആയിട്ടോ മാത്രം സ്വീകരിക്കുകയുളളു . ദർഘാസ് 
നമ്പർ, തീയതി എന്നിവ രേഖപ്പെടുത്തി മുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ , എഞ്ചിനീയറിംഗ് കോളേ , 
തിരുവനന്തപുരം- 16 എന്ന മേൽവിലാസത്തിൽ അയയ്ക്ക ണതാണ്, താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല . ഒറിജിനൽ ദർഘാസം പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരത്രവ്യവും 50 രൂപ 
വിലയുളള കേരള മുപ്പത്തിൽ പ്രാഥമിക കരാർപ്രതവും ഉണ്ടായിരിക്കണതാണ്. 

- ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. 
ദർഘാസ് ( പമാണം കരാറം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


College of Engineering , 
Thiruvananthapuram . 


( Sd .) 
Principal 


. SHORT TENDER NOTICE 


No . D2- 6080/ 2008 . 

- 8th September 2008 . 
Tender scaled with sealing wax are invited 
for the supply of Equipments of Prismatic 
Compass, Plane Table Plane for Civil Engincering 
Department of Government Engineering College , 
Thrissur . 


Intending tenderers may obtain the requisite 
tender form from the Principal, Government 
Engineering College , Thrissur on cash remittance 
of Rs. 169, the price fixed for the requisite tender 
form . Duplicate form if required will be issued 
at Rs. 110 per copy . Tender forms are not 
transferable . The sale of tender forms will be 
closed at 12 Noon on 31- 10 -2008 . 

Cost of tender forms should be remitted 
either in Cash or by Money Order Rs. 201 . 
No other payments through Cheques, Postage 
Stamps , Postal Orders or Demand Drafts will 
be accepted towards the cost of tender forms. 
The forms will not be sent by V . P . P . 

The offer should be valid for a minimum period 
of six months from the date of opening the inders . 
No advance payments will be given . Tenders 
without EMD will not be accepted . 
Government Engineering 

| ( Sd . ) 
College , Thrissur 

Principal 


Tenders should be superscribed as " Tender 
No . D2/64 / 2008- 09 for the supply of Equipments 
for Civil Engineering Department" and addressed 
to the Principal, Government Engineering College, 
Thrissur, Kerala . The last date for the 
roceipt of tender is 31 - 10 -2008, 2 p . m . The tenders 
will be opened at ll a . m . on 1-11- 2008 in the 
presence of such tenderers or their authorised 
representatives who may be present at that time. 


SHORT TENDER NOTICE 
No . P - 1039 2008 . 

15th September 2008 
Sealed tenders are invited for the supply of equipments for VLSI Lab of Government Polytechnic 
College, Thirurangadi as detailed in the schedule . 

E , M, D . - Rs. 1 , 650 . 

Tender forms can be had from the office of the Principal, Government Polytechnic College, Thirurangadi 
on payment of Rs. 440 (Rupecs Four hundred and forty only ) (non refundable ) in cash or by money 
order (Registration charge extra ) during office hours . 

The last date and time for the receipt of tender is 31 - 10 -2008 at 4 p , m , The tenders will be opened 
at 11 a . m . on 1 - 11 - 2008 . Further details can be had from the above office during office hours , 

തിരൂരങ്ങാടി ഗവൺമെൻറ് പോളിടെക്നിക്ക് കോളേജിലെ വി , എൽ, എസ്, ഐ , ലാബിലേക്ക് 
ആവശ്യമായ പട്ടികയിൽ പറയുന്ന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ 
നിന്നും മുദിച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു , 

- നിരതദ്രവ്യം രൂപ 1, 650 , 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 31 - 10- 2008, 4 മണി, 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 1 - 11- 2008 , 11 മണി. 

താൽപ്പര്യമുളളവർക്ക് കൈമാററം ചെയ്യാൻ പറ്റാത്ത ആവശ്യമായ ദർഘാസ് ഫോറം 440 രൂപയ്ക്ക് 
ആഫീസിൽനിന്ന് നേരിട്ടോ തപാൽ മുഖേനയോമാത്രം ലഭിക്കുന്നതാണ് (തപാൽ രജിസ്ടഷൻ ചാർജ് 
പ്രത്യേകം) . 

ദർഘാസ് ഫോറങ്ങൾ മേൽക്കാണിച്ച സമയത്തും നിശ്ചിത തീയതിയിലും പ്രസ്തുത ആഫീസിലേക്ക് 
അയയ്ക്കേണ്ടതാണ്. അല്ലാത്തവ നിരസിക്കുന്നതാണ്. തൽസമയം സാന്നിദ്ധ്യമുളളവരുടെ മുമ്പിൽവച്ച 
ദർഘാസുകൾ തുറക്കുന്നതാണ്. 

വിശദവിവരങ്ങൾ പവിത്തി ദിവസങ്ങളിൽ മേൽപ്പറഞ്ഞ ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


SCHEDULE 


Sl . No. 


Name of items with Specification 


(1) 


( 2 ) 
Universal VLSI Trainer : 

Piggy Bag XILIN x 9572 CPLD 
Piggy Bag XILIN X 95108 CPLD 
Piggy Bag XILIN SPARTAN & c 3350 
Piggy Bag XILINX ALTRA EPIC6PQ24DCB 
10 toggle input switch 
10 LED indicator for input & output 
4 digit seven segment displays 
16 x I LCD display 
4 x 4 keys keyboard martix 
Pm- board 10KHz, 5MHz, 1 MHz , 100KHz & 100Hz frequency generator 
On board in system programming 
1 / 0 expansion are provided through 26 pin FRC connector 
in -built power supply of 5v, 3 . 3v , 2 . 5v , 1 . 5v & 1 . 2 

User manuals with sample programs 
FPGA Trainer : 

XILINX . 
SPARTAN 3E 
250 k gates 
External Clock 4 MHz 
Programmable through parallel port (JITAG format) 
16 DIP switch inputs 
16 LED 1/P output 
8 LED 1/P (Bidirectional) 
16 key Hex keyboard 
4 digit seven segment LED Display 
4 Switches for Manual Clock 
26 Pin FRC connector with 24 I/ D lines 
Built- in power supply 
ISE 9 . 1 XILINX software support 


( 2 ) 


PLD Trainer Kit : 

PLD IC using PALCE 16v8 or PALCE 22v10 
16 toggle input switch 
16 LED indicator for input and output 
2 digit seven segment displays 
On board mono pulsar switch 
2 nose of 28 pin ZIF socket 
640 TIE [poi:1ts bread board 
5) MHz, 1 MHz, 500KHz, 100KHIz , 50KHz, 10 KHz frequency generator 
Programmable for PLD IC s (optional) 
All input and out are connected through 8 pin burg cable 
In -built power supply of + 5v , + 12v 

User manuals with sample programs 
Quantity Required - 5 Nos. catch 


Government Polytechnic 
College, Thirurangadi. 


( Sd . ) 
Principal 


TENDER NOTICE 


"No. A7 -609 2008 . 

3rd October 2008 . 
Scaled tenders are invited for the supply of 
software in Computer Engineering Department of 
Government Polytechnic College, Kozhikode . 


The tenders should be superscribed No . A7/609/ 
2008 supply of software in Computer Engineering 
Department of Government Polytechnic College, 
Kozhikode and addressed to the Principal, Kerala 
Government Polytechnic College, Kozhikode - 5 , 
before 3 p . m . on 6 -11- 2008 . Late tenders will not 
be accepted . Tenders will be opened at 7 -11- 2008 
at 3 p . m . in the presence of the tenderers or their 
representatives who may be present at that time. 


കാഴിക്കാട് കരള ഗവൺമെൻറ് പാളിടെക്നിക 
കോളജിൽ കമ്പ്യൂട്ടർ ലാബിലേക്ക് സാഫoo വയർ 
വിതരണം ചെയ്യുന്നതിനായി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷ ണിച്ചുകൊളളുന്നു . 

കവറിനുമുകളിൽ "നമ്പർ എ7/ 609/2008 കോഴിക്കോട 
കേരള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 
കമ്പ്യൂട്ടർ ലാബിലേക്ക് സോഫ്റ്റ്വെയർ വിതരണം 
ചെയ്യുന്നതിനായി എന്നെഴുതിയ ദർഘാസം അടക്ക . 
ചെയ്ത കവർ ( പ്രിൻസിപ്പാൾ , കേരള ഗവൺമെൻറ് 
പോളിടെക്നിക് കോളേജ്, കോഴിക്കോട്- 673 005 എന്ന 
വിലാസത്തിൽ 6 - 11 - 2008- ന് 3 മണിക്ക് മുൻപായി 
ലഭിച്ചിരിക്കണം. വൈകികിട്ടുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ദർഘാ 
സുകൾ 7 -11- 2008 പകൽ 3 മണിക്കുഹാജരായ ദർഘം 
സകാരുടെയോ അവർ അധികാരപ്പെടുത്തിയ പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്, 
ത മ ൽ പ ര പ മ പ ള ള വ ർ ദർഘാസ് ഫോറത്തിൻറ 
വിലയായ 440 രൂപ + മൂ , വ , നി , ഒാഫീസിൽ 
അടച്ച് ലഭിക്കുന്ന ഫോറത്തിൽ ദർഘാസുകൾ 
നൽകണം, ദർഘാസ് ഫാറം തപാൽവഴി ആവശ്യമുളളവർ 
440 രുപ + മൂ , വ , നി . + 50 രൂപ (തപാൽ ചാർജ്) 
മണി ഓർഡറായി അയച്ചാൽ ഫോറം ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫാറങ്ങൾ മാററത്തിന് വിധേയമല്ല . ഡപ്പി 
ക്കേറ് ഫോറത്തിന്റെ വില രൂപ 220 + മൂ . വ . നി , + 50 
രൂപ (തപാൽ ചാർജ ) മണിഓർഡറായി അടയ്ക്ക ണ 
താണ് , ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 6 - 11 -2008- ന 
പകൽ 2 മണിക്ക് അവസാനിക്കുന്നതാണ്. കൂടുതൽ 
വിവരങ്ങൾ ഓഫീസിൽനിന്നും നേരിട്ട് അറിയാ 
വുന്നതാണ്. 


Intending tenderers may on application to the Principal 
obtain the requisite tender form on which tender should 
be submitted . Application for the tender form should be 
accompanied by a cash remittance of Rs. 440 which 
is fixed for a form and which is not refundable under 
any circumstances . Duplicate tender form will be 
available for cost of Rs. 220 + 50 ( Tapal 
charges ) . The tender forms are not transferable . 
Sale will be closed on 6 -11-2008 at 2 p . m . Cheque, 
postage stamps will not be accepted towards the cost 
of form nor will the form be sent by V . P . P . 


Kerala Government Polytechnic 
College, Kozhikode . 


( Sd . ) 


Principal 


